GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020) 


COMMISSIONERATE OF LAND REVENUE 


7727 


(38 ) 


( 40 ) 


നമ്പർ സി 5 -16925 2014. 


2020 ജൂലൈ 16 . 


നമ്പർ സി 5 -4118 2020 . 


2020 ജൂലൈ 16 . 


പെരിന്തൽമണ്ണ താലൂക്കിൽ ഏലംകുളം വില്ലേജിൽ 
നെച്ചി യിൽതൊടി വീട്ടിൽ താമസക്കാരി ആയി രു ന്നതും 
1-4-2014 - ന് അന്തരിച്ചതുമായ നഫീസ w / o മൊയ്തുഹാജി, എൻ . 
( ലേറ്റ്) എന്നവരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
ടിയാളുടെ മകൻ അബ്ദുൽ അജിത് സ്പിൻഗർ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ നിന്നും താഴെ 
പറയുന്നവർ മാത്രമാണ് അവകാശികളെന്ന് തെളിഞ്ഞിരിക്കുന്നു . 


പെരിന്തൽമണ്ണ താലൂക്കിൽ മങ്കട വില്ലേജിൽ പത്മതീർത്ഥം 
വീട്ടിൽ താമ സ ക്കാരി 

ആ യി രു ന്നതും 

18 - 4- 2 0 2 0- ന് 
അന്തരിച്ചതുമായ പത്മാവതി, സി . w / o കെ . രാമചന്ദ്രൻ ( ലേറ്റ്) 
എന്ന വ രുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി 
ടിയാളുടെ 

മകൻ 

അശോകൻ, സി . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ നിന്നും താഴെ 
പറയുന്നവർ മാത്രമാണ് അവകാശികളെന്ന് തെളിഞ്ഞിരിക്കുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


കമ 
നമ്പർ 


ബന്ധം 


ബന്ധം 


1 


അജയകുമാർ , സി . 


മകൻ 


48 


1 


64 


2 


62 


2 


അശോകൻ, സി . 


46 


3 2 


3 


58 


3 


അംബിക രമേശ് 


മകൾ 


44 


4 


53 


5 


ആമിനാബി 

മകൾ 
ഫാത്തിമത്ത് സുഹ് 
അബ്ദുൽ അലി 

മകൻ 
അബ്ദുൽ ഗഫൂർ 
അബ്ദുൽ ആരിഫ് 
മുംതാസ് 

മകൾ 
അബ്ദുൽ അക്ബർ 

മകൻ 
അബ്ദുൽ സുബ്ഹാൻ 
അബ്ദുൽ അജിത് സിൻഗർ 


50 


6 


48 


ണ 


7 


45 


44 


മുകളിൽ കാണിച്ചിരിക്കുന്നവരെ മാത്രം അവകാശികളായി 
കാണിച്ചുകൊണ്ട് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യ പ്പെ ടുത്തി 30 ദിവ സ ത്തിനകം പ രി ന്തൽ മണ്ണ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് വേണ്ട തെളിവുകൾ സഹിതം 
എഴുതി ഹാജ രാ കേ ണ്ട താ ണ് . തെളിവ് രഹി തമാ 
തപാൽമാർഗ്ഗമോ ആയിട്ടുള്ള പരാതികൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
പെരിന്തൽമണ്ണ. 

തഹശീൽദാർ, 


9 


40 


മുകളിൽ കാണിച്ചിരിക്കുന്നവരെ മാത്രം അവകാശികളായി 
കാണിച്ചുകൊണ്ട് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യ പ്പെടുത്തി 30 ദിവ സ ത്തിനകം പരി ന്തൽമണ്ണ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് വേണ്ട തെളിവുകൾ സഹിതം 
എഴുതി ഹാജ രാ കേ ണ്ട താ ണ് . തെളിവ് രഹി തമാ 
തപാൽമാർഗ്ഗമോ ആയിട്ടുള്ള പരാ തി കൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


Kondotty Taluk 


പരസ്യം 


( 1 ) 


നമ്പർ സി2-4503 2020. 


( 39 ) 


2020 ജൂലൈ 23 . 


നമ്പർ സി 5 -608 2020. 


2020 ജൂലൈ 17 . 


പരി ന്തൽമണ്ണ താലൂക്കിൽ മേലാറ്റൂർ വില്ലേജിൽ 
ആരതി ഹൗസിൽ താമസക്കാരി ആയിരുന്നതും 12-11-2019 - ന് 
അ ന്ത രിച്ച തു മായ പസന്ന , എം . w / o രാമ ച ന്ദ ൻ , എ . 
എന്ന വരു ടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി 
ടിയാളുടെ ഭർത്താവ് രാമ ച ന്ദൻ , എ . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ നിന്നും താഴെ 
പറയുന്നവർ മാത്രമാണ് അവകാശികളെന്ന് തെളിഞ്ഞിരിക്കുന്നു . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചെറു കാവ് വില്ലേ ജിൽ 
വളയങ്ങാട്ട് വീട്ടിൽ ഐക്കരപ്പടി പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന അഹമ്മദ്കുട്ടി, വി . എന്നയാൾ 12-10-2019 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ മൈമൂന ഈ 
ആഫീസിൽ സമർപ്പിച്ച അപേ ക്ഷ യിൻമേൽ ചെറു കാവ് 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്നവര അ ന ന്ത രാവ കാ ശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


കമ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ക്രമ 
നമ്പർ 


ബം 


1 


രാമചന്ദ്രൻ , എ . 


ഭർത്താവ് 


64 


1 


ഭാര്യ 


47 


മൈമൂന 
അനീസ് 


2 


ആരതി ചന്ദ്രൻ 


മകൾ 


32 


2 


മകൻ 


30 


3 


സനോഫിയ , വി . 


മകൾ 


29 


മുകളിൽ കാണിച്ചിരിക്കുന്നവരെ മാത്രം അവകാശികളായി 
കാണിച്ചുകൊണ്ട് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യ പ്പെടുത്തി 30 ദിവ സ ത്തിനകം പരി ന്തൽമണ്ണ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് വേണ്ട തെളിവുകൾ സഹിതം 
എഴു തി ഹാജ രാ കേ ണ്ട താ ണ് . തെളിവ് രഹി തമാ 
ത പാൽമാർഗ്ഗമോ ആയിട്ടുള്ള പരാ തി കൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


മുക ളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുണ്ടങ്കിൽ ആ യത് ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെടു ത്തിയ തീയതി 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജ രായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മു തൽ 


30 


Gaz , No. 4312020/DTP ( CLR) . 


211 


3rd Nov. 2020) 


COMMISSIONERATE OF LAND REVENUE 


7728 


(2 ) 


( 4 ) 


നമ്പർ സി2-11627 2019 . 


2020 ജൂലൈ 23 . 


നമ്പർ സി2-4500 2020 . 


2020 ജൂലൈ 23 . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ 

വാഴ യൂർ വില്ലേ ജിൽ 
പണിക്കവീട്ടിൽ വീട്ടിൽ അഴിഞ്ഞിലം പി . ഒ . , മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന പി . തങ്കം എന്നവർ 19-7-2019 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകൻ അനിൽ കുമാർ 
ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ വാഴയൂർ 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
പ യു ന്ന വ ര അ ന ന്ത രാവ കാ ശികളാ യി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


കൊണ്ടോട്ടി 

താ ലൂ ക്കിൽ വാഴ യൂർ വില്ലേജിൽ 
നാരാശ്ശേരി വീട്ടിൽ കാരാട്പറമ്പ് പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന രാജഗോപാലൻ, എൻ. എന്നയാൾ 15-3-2020 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ ഷൈലജ, കെ . 
ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ വാഴയൂർ 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്നവര അന ന്ത രാവ കാ ശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


വയസ് 


1 


52 


2 


27 


1 


58 


കമ് പേര് 

പരേതയുമായുള്ള 
നമ്പർ 

ബന്ധം 
അജയകുമാർ നാരായണൻ നായർ മകൻ 
അനിൽ കുമാർ 
അനിത കുമാരി, പി . 

മകൾ 
അശോക് കുമാർ, പി . 

മകൻ 


3 


18 


2 


57 


4 


81 


3 


55 


4 


46 


30 


മുകളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പസിദ്ധ പ്പെ ടു ത്തിയ 

തീയ തി 

മുതൽ 
ദിവ സത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


30 


ഷലജ, കെ . 

ഭാര്യ 
അശ്വതി, എൻ. 

മകൾ 
അക്ഷയ , എൻ . 

കല്ല്യാണി അമ്മ , എം . ടി . മാതാവ് 
മുക ളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുണ്ടെങ്കിൽ ആ യത് 

ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെടു ത്തിയ തീയതി മു തൽ 
ദിവ സത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജ രായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 5 ) 
നമ്പർ സി2-455012020 . 

2020 ജൂലൈ 23 . 
കൊണ്ടോട്ടി 

താ ലൂ 

ക്കിൽ വാഴൂർ വില്ലേ ജിൽ 
വളപ്പിൽ വീട്ടിൽ വാഴയൂർ ഈസ്റ്റ് പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന അബൂബക്കർ എന്നയാൾ 21-8-1998 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ അബ്ദുൽ ലത്തീഫ് ഈ 
ആഫീസിൽ സമർപ്പിച്ച് അപേ ക്ഷ യിൻ മേൽ വാഴ പൂർ 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്നവര അ ന ന്ത രാവ കാ ശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


( 3 ) 


നമ്പർ സി2-4498 2020. 


2020 ജൂലൈ 23 . 


കൊണ്ടാട്ടി താ ലൂ ക്കിൽ 

വാഴ യൂർ വില്ലേ ജിൽ 
മാണിയേടത്ത് വീട്ടിൽ പുതുക്കോട് പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന സ്വാമി എന്ന യാൾ 20-7-1994 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ സുനിൽകുമാർ, എ . ഈ 
ആഫീസിൽ സമർപ്പിച്ച അപേ ക്ഷ യിൻമേൽ വാഴയൂർ 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്നവര അ ന ന്ത രാവ കാ ശികളാ യി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


മകൻ 


56 


അബ്ദുറഹിമാൻ 
ആയിഷ 


2 


ഭാര്യ 


29-3-2013 - ന് 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


മരണപ്പെട്ടു 


3 


ഉമ്മത്തിക്കുട്ടി 


മകൾ 


52 


1 


സരോജിനി, എം , പി . 


ഭാര്യ 


66 


4 


51 


92 


സുലൈഖ് 
സാഹിദ 


2 


മകൻ 


48 


5 


47 


3 


മകൾ 


47 


6 


അബ്ദുൽ ലത്തീഫ് 


മകൻ 


46 


സുനിൽകുമാർ , എ . 
ബിന്ദു 
സുരേഷ് കുമാർ , എ . 
സുധീഷ്, എം . പി . 


4 


മകൻ 


41 


7 


ഹാജറ 


മകൾ 


40 


5 


38 


8 


ഷക്കീബ് 


മകൻ 


39 


3 3 


9 


ജാസിറ 


മകൾ 


35 


മുകളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുണ്ടെങ്കിൽ ആയത് 

ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെ ടു ത്തിയ തീയ തി മുതൽ 
ദിവസത്തിനകം 

ഒാഫീ സിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


3 0 


മുക ളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെ ടു ത്തിയ തീ യതി 
ദിവ സത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മു തൽ 


30 


ഈ 


212 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7729 


( 8 ) 


നമ്പർ സി2-4549 2020. 


നമ്പർ സി2-4203,2020 . 


2020 ജൂലൈ 23 . 


2020 ആഗസ്റ്റ് 7 . 


26-5-2018 -ാം 


കൊണ്ടോട്ടി താലൂക്കിൽ നെടിയിരുപ്പ് വില്ലേ ജിൽ 
നാനാക്കൽ ഷാഹ് മൻസിൽ വീട്ടിൽ നെടിയിരുപ്പ് പി . ഒ . , 
മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന മുഹമ്മദ് ജമാലുദ്ദീൻ, എൻ . 
എന്ന യാൾ 5-3-2020 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . 
ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാന്റെ മകൻ മുഹമ്മദ് ജസീം , എൻ . ഈ ആഫീസിൽ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ നെടിയിരുപ്പ് വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അന 
ന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


കൊണ്ടാട്ടി താ ലൂ ക്കിൽ 

വാഴക്കാട് വില്ലേ ജിൽ 
വിള ക്ക ണ്ട ത്തിൽ വീട്ടിൽ വാഴക്കാട് പി . ഒ . , മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന അബ്ദുൽ കരീം എന്ന യാൾ 

തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്ത 
രാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ 

മൈമൂന ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
വാഴക്കാട് വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


മകൻ 


28 


നമ്പർ 


ബന്ധം 


സഫീർ , വി . 
ആസിഫ് , വി . 


2 


25 


; 


1 


ഭാര്യ 


56 


ഫാത്തിമ സുഹ് , ടി . എ . 
മുഹമ്മദ് ജസീം, എൻ . 


3 


സഫ , വി . 


മകൾ 


32 


2 


മകൻ 


31 


4 


സന , വി . 


21 


3 


റബീഹ , എൻ . 


മകൾ 


36 


5 


മൈമൂന 


ഭാര്യ 


58 


ന 


മുകളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ 
ഗ സറ്റിൽ പ്രസിദ്ധ പ്പെ ടു ത്തിയ തീയതി മുതൽ 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മുക ളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുണ്ടങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെടു ത്തിയ തീയതി 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേ ഹാജ രാ യി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


3 0 


മു തൽ 


30 


( 7 ) 


നമ്പർ സി2-5521 / 2020 . 


2020 ആഗസ്റ്റ് 7 . 


നമ്പർ സി2-4656 2020. 


2020 ജൂലൈ 24 . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ പുളി ക്ക ൽ വില്ലേ ജിൽ 
രാംഭവൻ വീട്ടിൽ വലിയപറമ്പ് പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന ഗംഗാ ധ രൻ , എം . വി . എ . എന്ന യാൾ 
9-2-2019 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്ത 
രാവകാശികളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നു വേണ്ടി ടിയാന്റെ 
സഹോദരൻ രാമ കൃഷ്ണൻ ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ പുളിക്കൽ വില്ലേജാഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചീക്കോട് വില്ലേ ജിൽ 
പാറപ്പുറത്ത് ചാളകണ്ടി വീട്ടിൽ ചീക്കോട് പി . ഒ . , മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന പാത്തുമ്മകുട്ടി, കെ . എം . എന്നവർ 

തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ 
അനന്തരാവകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ 
മകൻ അബ്ദുൽ ഹക്കീം, പി . സി . ഈ ആഫീ സിൽ 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ ചീക്കോട് വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നയാളെ 
അനന്തരാവകാശിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


23-12-2016 -ാം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


പേര് 


വയസ് 


1 


സഹോദരൻ 


പരേതയുമായുള്ള 


67 


2 


സഹോദരി 


ബന്ധം 


62 


രാമകൃഷ്ണൻ 
ലീലാവതി, എം . വി . എ . 
ഉർവ്വശി , എം . വി . എ . 
പാർവ്വതി, എം . വി . എ . 


3 


60 


അബ്ദുൽ ഹക്കീം, പി . സി . 


മകൻ 


48 


3 3 


4 


70 


മുകളിൽ പറഞ്ഞയാളെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുണ്ടങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെ ടു ത്തിയ തീയതി 

മുതൽ 
ദിവസത്തിനകം 

ഈ 

ഒാഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


3 0 


മുക ളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുണ്ടെങ്കിൽ ആ യത് ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെടു ത്തിയ തീയതി 
ദിവ സത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മു തൽ 


30 


213 


3rd Nov. 2020) 


COMMISSIONERATE OF LAND REVENUE 


7730 


( 10 ) 


( 12 ) 


നമ്പർ സി2-5078 2020 . 


2020 ആഗസ്റ്റ് 7 . 


നമ്പർ സി2-4600 2020. 


2020 ജൂലൈ 24 , 


കൊണ്ടോട്ടി 

താ ലൂ ക്കിൽ വാഴയൂർ വില്ലേ ജിൽ 
പുന്നക്കോട്ട് വീട്ടിൽ പുതുക്കോട് പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന ശിവദാസൻ, കെ . പി . എന്നയാൾ 14-9-2010 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടു ന്ന തി നു വേണ്ടി ടിയാന്റെ 
പത്മപ്രവീഷ്, വി . പി . ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ വാഴയൂർ വില്ലേജാഫീസർ മുഖേന അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


മ ക ൻ 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ കൊണ്ടോട്ടി വില്ലേ ജിൽ 
കരിമ്പ ന ത്താടി വീട്ടിൽ കൊണ്ടോട്ടി പി . ഒ . , മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന ചേക്കു മു ഹ മ്മദ് ഹാജി , ഇ . 
എന്ന യാൾ 22-2-2013 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . 
ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാന്റെ മകൻ ജാഫർ ഏക്കാടൻ ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ കൊണ്ടോട്ടി വില്ലേജാഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


വയസ് 


ബന്ധം 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


പാത്താമ 


68 


ഭാര്യ 
മകൾ 


1 


പഭാവതി, വി . പി . 


ഭാര്യ 


68 


2 


52 


2 


പത്മപവീഷ്, വി . പി . 


മകൻ 


34 


3 


സീനത്ത് ഏക്കാടൻ 
മുഹമ്മദ് അബ്ദുറാഫി, ഇ 
ജാഫർ ഏക്കാടൻ 


മകൻ 


41 


4 


3 


46 


മകൾ 


ഇന്ദു , വി . പി . 


32 


, 


മുകളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ 
ഗസ്റ്റിൽ പ്രസിദ്ധ പ്പെടു ത്തിയ തീയതി മുതൽ 
ദിവ സത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മു തൽ 


മുക ളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുണ്ടെങ്കിൽ ആ യത് ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ ( പസിദ്ധ പ്പെ ടു ത്തിയ തീയതി 

30 
ദിവ സത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജ രായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


30 


( 13 ) 


( 11 ) 


നമ്പർ സി2-11352020 . 


2020 ജൂലൈ 23 , 


നമ്പർ സി2-5080 2020. 


2020 ആഗസ്റ്റ് 7 . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ മൊറ യൂർ വില്ലേജിൽ 
ഷൈഖ് മഹൽ വീട്ടിൽ മൊറയൂർ പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന ഇമ്പിച്ചികോയ തങ്ങൾ എന്നയാൾ 26-5-2018 -ാം 
തീയതി മ ര ണ പ്പെട്ടിരി ക്കു ന്നു . ടിയാന്റെ അ ന ന്ത രാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ 
സയ്യിദ് ശിഹാബുദ്ധീൻ ബാഫഖി ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ മൊറ യൂർ വില്ലേജാഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ മൊറ യൂർ വില്ലേ ജിൽ 
ചോലയിൽ വീട്ടിൽ മൊറയൂർ പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന രായിൻകുട്ടി ഹാജി, സി . എന്ന യാൾ 

തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്ത 
രാ വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന തിനു വേണ്ടി ടിയാന്റെ 
ഭാര്യ സുബൈദ കോടിത്തൊടിക ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ മൊറയൂർ വില്ലേജാഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


20-1-2020 -ാം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


മകൻ 


54 


കമ 
നമ്പർ 


ബന്ധം 


2 


40 


1 


സുബൈദ കോടിത്താടിക 


ഭാര്യ 


54 


3 


2 


സബീർ ചോല 


സയ്യിദ് ശിഹാബുദ്ധീൻ ബാഫഖി 
സയ്യിദ് ഫസൽ ബാഫഖി 
സയ്യിദ് കരിമകത്ത് പുത്തൻ 

മാളിയേക്കൽ ഹാഷിം ബാഫഖി 
സയ്യിദ് ഖാസിം ജാഫർ ബാഫഖി 
ബുഷ്റ ബീവി 
സഫീറ 


മകൻ 


35 


,3 


40 


4 


49 


3 


നിസാർ ചോല 


34 


: 


5 


മകൾ 


38 


4 


31 


3 3 


6 


54 


3 3 


5 


സുഹൈൽ, സി . 
മുബശിറ 
മുഹമ്മദ് സൽമാൻ , സി . 


മകൾ 


29 


താഹിറ ബീവി 


38 


6 


മകൻ 


22 


8 


സാലി ബാഫഖി 


മകൻ 


39 


ഇന 


മുക ളിൽ പറ ഞ്ഞവ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുണ്ടെങ്കിൽ ആയത് 

പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെ ടു ത്തിയ തീയതി 

മുതൽ 
ദിവ സത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


30 


മുക ളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെടു ത്തിയ തീയതി 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മു തൽ 


30 


214 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7731 


( 14) 


പേര് 


കമ 
നമ്പർ 


മരിച്ചയാളുമായുള്ള വയസ് 


നമ്പർ സി2-6395 2020. 


ബന്ധം 


2020 സെപ്റ്റംബർ 15 . 


1 


ഭാര്യ 


63 


ജാനു 
ബാലകൃഷ്ണൻ, ടി . സി . 


2 


മകൻ 


49 


3 


ഗീത 


മകൾ 


47 


9-1-2008 -ാം 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ 

വാഴുർ 

വില്ലേ ജിൽ 
തെക്കേതൊടി വീട്ടിൽ വാഴയൂർ പി . ഒ . , മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന മൊയ്തീൻ ഹാജി , ടി . സി . എന്ന യാൾ 

തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്ത 
രാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന തിനു വേണ്ടി ടിയാന്റെ 
മകൻ റഫീഖ്, ടി . ഈ ആ ഫീ സിൽ 

സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ വാ ഴ യൂർ വില്ലേജാഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാ 
വകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
മറിയകുട്ടി 

ഭാര്യ 15-8-2013 - ന് 


മേൽ ചേർത്ത വര മാത്രം കാണിച്ചു കൊണ്ട് ഒ രു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 
ദിവസത്തിനുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽകണ്ട് 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


1 


മരണപ്പെട്ടു 


2 


മകൾ 


58 


3 


മകൻ 


59 


4 


മകൾ 


54 


5 


മകൻ 


54 


റഫ്. ജെ2-35442020 . 

2020 ആഗസ്റ്റ് 3 . 
വടകര താ ലൂ ക്കിൽ അഴിയൂർ വില്ലേജിൽ കല്ലാ മല 
ദേശത്ത് രതീശൻ , കെ . കെ . , " "നവോ മി , കണ്ണം കയ്യിൽ , 
അഴിയൂർ, ചോമ്പാല പി . ഒ . എന്നയാൾ 6-6-2020 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചു 
കൊണ്ട് ഭാര്യ രോഷ്മ , ഇ . സമർപ്പിച്ച അപേക്ഷ യിൽ 
അ ഴിയൂർ വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം 
നടത്തിയതിൽ താഴെ പേരെഴുതിയവരാണ് അവകാശികളെന്ന് 
കണ്ടിരിക്കുന്നു . 
കമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 


6 


52 


അന്വഷണം 


ഹലീമ , സി . കെ . 
മുഹമ്മദ് 
കദീജ , ടി . സി . 
അബ്ദുൾ ലത്തീഫ് , ടി . 
ബീരാൻ, ടി . 
ബഷീർ, ടി . 
സുബൈദ , ടി . 
റംല , ടി . സി . 
റഫീഖ്, ടി . 
ഹസീന , ടി . സി . 
നസറീന , ടി . സി . 


7 


50 


8 


മകൾ 


47 


9 


42 


10 


42 


ബന്ധം 


മകൻ 
മകൾ 


11 


രോഷ്മ , ഇ . 


40 


1 


ഭാര്യ 


42 


12 


37 


2 


മകൻ 


19 


3 2 


രതുൽ ദേവ്, ആർ , 
രോഷിത്തദേവ് 


3 


മകൻ 


15 


4 


കൗസു , കെ . കെ . 


മാതാവ് 


73 


30 


മുക ളിൽ പറ ഞ്ഞവരെ മാത്രം കക്ഷി ചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധ പ്പെ ടു ത്തിയ തീയതി മുതൽ 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

(ഒപ്പ്) 
കൊണ്ടോട്ടി. 

തഹശീൽദാർ. 


മൽ ചേർത്ത വ ര മാത്രം കാണിച്ചു കൊണ്ട് ഒ രു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 ദിവസത്തി 
നുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽ കണ്ട് ബേബാധിപ്പിക്കേ 
ണ്ടതാണ്. അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 3 ) 


KOZHIKODE DISTRICT 

Vadakara Taluk 


പരസ്യം 


( 1 ) 


റഫ്. ജെ2-3863 2020. 

2020 ആഗസ്റ്റ് 10 . 
വടകര താലൂക്കിൽ പാലയാട് വില്ലേജിൽ കരുവഞ്ചേരി 
ദേശത്ത് കുഞ്ഞിരാമൻ നായർ , പടിഞ്ഞാറെ തൊടുവയിൽ , 
കരുവഞ്ചേരി, പാലയാട് നട ( പി . ഒ . ) എന്നയാൾ 25-12-2019 - ൽ 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ 
ഒരു 

സർട്ടിഫിക്കറ്റ് ആ വശ്യമുണ്ട് ന്നും 
കാണിച്ചുകൊണ്ട് മകൻ ഷിനു , കെ . വി . സമർപ്പിച്ച 
അപേക്ഷ യിൽ പാല യാട് വില്ലേജാ ഫീ സർ മുഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പേരെഴുതിയവരാണ് 
അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 


അവകാശ 


താഴ 


റഫ്. ജെ2-3656 2020 . 

2020 ആഗസ്റ്റ് 5 . 
വടകര താലൂക്കിൽ പാലയാട് വില്ലേജിൽ പതിയാരക്കര 
ദേശത്ത് കുഞ്ഞി രാ മൻ , 

ചാ ത്താത്ത് ഹൗസ്, 
പതി യാ രക്കര പി . ഒ . എന്നയാൾ 1-12 -2013 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ 

സർട്ടിഫിക്കറ്റ് ആ വശ്യമു ണ്ടന്നും 
കാണിച്ചുകൊണ്ട് മകൾ ഗീത സമർപ്പിച്ച അപേക്ഷ യിൽ 
പാല യാട് വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പേരെഴുതിയവരാണ് അവകാശികൾ എന്നു 
കണ്ടിരിക്കുന്നു . 


പേര് 


മരിച്ചയാളുമായുള്ള 


വയസ് 


ഒ രു 


അവ കാശ 


കമ് 
നമ്പർ 


ബന്ധം 


1 


സരോജം 


ഭാര്യ 


59 


2 


ഷീന 


മകൾ 


39 


3 


ഷിനു , കെ . വി . 


മകൻ 


36 


Gaz , No. 43 2020 /DTP ( CLP ). 


215 


